Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


QA098 


06 


സം 
OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 31 
31st August 2021 

1197 ചിങ്ങം 15 
15th Chingam 1197 


നമ്പർ 


34 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 9 
9th Bhadra 1943 


PART III 


Commissionerate of Land Revenue 


31 st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6785 


പരസ്യം 


( 3 ) 


( 1 ) 


നമ്പർ ബി3-589212021 . 


2021 ജൂലൈ 19 . 


നമ്പർ ബി3-5335 2021 . 


2021 ജൂലൈ 19 . 


ചാ ക്കാ 


എൻ . 


കോട്ടയം താലൂക്കിൽ നാട്ടകം വില്ലേജിൽ മറിയപ്പള്ളി 
ക ര യിൽ 

വട ക്കേ പ റ മ്പിൽ വീട്ടിൽ ഷാജി , വി . 
15-4-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്ക് വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ ഭാര്യ അനിത ഷാജി ഈ താലൂക്ക് കച്ചേരി 
മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് , ടി അപേക്ഷ 
നാട്ടകം വില്ലേജാഫീ സർ മുഖേന അ വ കാശ വിചാരണ 
നട ത്തി വന്ന റിക്കാർഡു കൾ പരി ശോ ധിച്ച തിൽ ടി 
വട ക്കേപ്പറമ്പിൽ വീട്ടിൽ ഷാജി , വി . എൻ . 15-4-2021 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


കോട്ടയം താലൂക്കിൽ മുട്ടമ്പലം വില്ലേജിൽ മുട്ടമ്പലം 
ക ര യിൽ കുന്നേൽ ഭ വ ൻ വീട്ടിൽ ശോശാമ്മ 
29-6-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്ക് വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാളുടെ മകൻ ഉമ്മൻ കെ . ചാക്കോ ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടു ളളതാണ് . ടി 
അപേക്ഷ മുട്ടമ്പലം വില്ലേജാഫീ സർ മുഖേന അവ കാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
കുന്നേൽ ഭവൻ വീട്ടിൽ ശോശാമ്മ ചാക്കോ 29-6-2021 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


വയസ് 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


ബം 


1 


അനിത ഷാജി 


ഭാര്യ 


50 


1 


ഉമ്മൻ കെ . ചാക്കോ 


മകൻ 


54 


മകൻ 


2 


21 


2 


കെ . സി . 


49 


ബ്രഹാം 


>> 


പ ര ത നായ 


എൻ . 


അഭിജിത്ത് , വി . എസ് . 
ഷാജി , വി . 

എന്ന യാ ളു ടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസ ത്തി നകം ഈ ആഫി സിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂലം 

അല്ലാ ത്ത തോ ആ യ ആ ക്ഷേ പ ങ്ങൾ 
പരിഗണനാർഹമല്ല . 


പരേതയായ ശോശാമ്മ ചാക്കോ എന്നവരുടെ അനന്തരാവ 
കാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുളള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫിസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ 
ണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ 
ആയ അക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


( 2 ) 


( 4 ) 


നമ്പർ ബി3-5690 2021 . 


2021 ജൂലൈ 19 . 


നമ്പർ ബി3-58931 2021 . 


2021 ജൂലൈ 19 . 


ക . 


ഒ . 


കോട്ടയം താലൂക്കിൽ ഏറ്റുമാനൂർ വില്ലേജിൽ കിഴക്കും 
ഭാഗം കരയിൽ പുളിക്കപ്പറമ്പിൽ വീട്ടിൽ പി . ജി . ജോസഫ് 
22-3-2021 - ൽ മരിച്ചുപോയിട്ടുളളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്ക് വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ മകൻ റോബിൻ ജോസഫ് ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുളളതാണ് . ടി 
അപേക്ഷ ഏറ്റുമാനൂർ വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
പുളിക്കപ്പറമ്പിൽ വീട്ടിൽ പി . ജി . ജോസഫ് 22-3-2021 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


കോട്ടയം താലൂക്കിൽ മുട്ടമ്പലം വില്ലേജിൽ മുട്ടമ്പലം 
ക ര യിൽ കുന്നേൽ ഭവൻ വീട്ടിൽ 

ചാക്കോ 
13-5-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്ക് വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ മകൻ ഉമ്മൻ കെ . ചാക്കോ ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുളളതാണ് . ടി 
അപേക്ഷ മുട്ടമ്പലം വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
കുന്നേൽ ഭവൻ വീട്ടിൽ കെ . 

13-5-2021 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ഒ . 


ചാക്കോ 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ത്രേസ്യാമ്മ , ഐ . എസ് . 


ഭാര്യ 


73 


2 


റോഷ്നി ജോസഫ് 


മകൾ 


43 


1 


ഉമ്മൻ കെ . ചാക്കോ 


മകൻ 


54 


3 


റോബിൻ ജോസഫ് 


മകൻ 


41 


2 


49 


>> 


4 


38 


രശ്മി ജോസഫ് 

മകൾ 
പരേതനായ പി . ജി . ജോസഫ് എന്നയാളുടെ അനന്തരാവ 
കാശികൾ മേൽ വിവരിച്ച വർ മാത്ര മാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുളള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫിസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ 
ണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ 
ആയ അക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


കെ . സി . ഏബ്രഹാം 
പരേതനായ കെ . ഒ . ചാക്കോ എന്നയാളുടെ അനന്തരാവ 
കാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുളള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫിസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ 
ണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ 
ആയ അക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


93 


31st AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6786 


( 7 ) 


നമ്പർ ഇ4-19712021 . 


2021 ജൂലൈ 15 . 


( 6 ) 
നമ്പർ ഇ4-5742 / 2020 ( 1 ) . 

2021 ജൂലൈ 26 , 
കോട്ടയം താ ലൂ ക്കിൽ വേളൂർ വില്ലേജിൽ വേളൂർ 
ക ര യിൽ ഷാനി മ ൻ സിൽ വീട്ടിൽ അബ്ദുൾ സാലി 
10-7-2020 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്ക് വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ മകൾ ഷാനിമോൾ , കെ . എ . ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുളളതാണ് . ടി 
അ പക്ഷ വേളൂർ വില്ലേജാഫീ സർ മുഖേന അവ കാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
ഷാനി മൻസിൽ വീട്ടിൽ അബ്ദുൾ സാലി 10 -7-2020 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


കോട്ടയം താലൂക്കിൽ പാമ്പാടി വില്ലേജിൽ മീനടം 
കരയിൽ ചെമ്പൻകുഴിയിൽ വീട്ടിൽ സി . ആർ . ജനാർദ്ദനൻ 
12-8-2015 - ൽ മരിച്ചുപോയിട്ടുളളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്ക് വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ മകൻ വിഷ്ണു , സി . ജെ . ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുളളതാണ് . ടി 
അപേക്ഷ പാമ്പാടി വില്ലേജാഫീ സർ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
ചെമ്പൻകുഴിയിൽ വീട്ടിൽ സി . ആർ . ജനാർദ്ദനൻ 12-8-2015 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ബം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഷാനിമോൾ , കെ . എ . 


മകൾ 


38 


1 


61 


പി . സി . സുലോചന 


അബ്ദുൾ ലത്തീഫ് 


2 


സഹോദരൻ 


ഭാര്യ 


70 


2 


25 


3 


60 


>> 


4 


38 


5 


55 


വിഷ്ണു , സി . ജെ . 

മകൻ 
പരേതനായ ടി സി . ആർ . ജനാർദ്ദനൻ എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫിസിൽ നേരിട്ട് ഹാജരായി രേഖാ 
മൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാ 
മൂലം അല്ലാത്തതോ ആയ അക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


( 8 ) 


നമ്പർ ഇ4-2190 2021 . 


2021 ജൂലൈ 19 . 


അബ്ദുൾ സലാം 
മുഹമ്മദ് ഇക്ബാൽ 
നൂർജഹാൻ 

സഹോദരി 
പരേതനായ ടി അബ്ദുൾ സാലി എന്നയാളുടെ അനന്തരാവ 
കാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുളള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫിസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ 
ണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ 
ആയ അക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

( 6 ) 
നമ്പർ ഇ4-574212020 ( 2 ) . 

2021 ജൂലൈ 26 . 
കോട്ടയം താ ലൂ ക്കിൽ വേളൂർ വില്ലേജിൽ വേളൂർ 
ക ര യിൽ 

ഷാനി മൻ സിൽ വീട്ടിൽ ഷീബ സാലി 
1-6-2020 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്ക് വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാളുടെ മകൾ ഷാനിമോൾ , കെ . എ . ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ടി 
അപേക്ഷ വേളൂർ വില്ലേജാഫീ സർ മുഖേന അവ കാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
ഷാനി മൻസിൽ വീട്ടിൽ ഷീബ സാലി 1-6 - 2 0 2 0 -ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


കോട്ടയം താ ലൂ ക്കിൽ ഓണം തു രുത്ത് വില്ലേജിൽ 
കുറുമുള്ളൂർ കരയിൽ വടാത്തല വീട്ടിൽ വി . പി . ജോസഫ് 
18-3-2016 - ൽ മരിച്ചുപോയിട്ടുളളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്ക് വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ ഭാര്യ സിൽവി ജോസഫ് ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുളളതാണ് . ടി 
അപേക്ഷ ഓണംതുരുത്ത് വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
വടാ ത്തല വീട്ടിൽ വി . പി . ജോസഫ് 18 - 3 - 2016 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബം 


1 


സിൽവി ജോസഫ് 


ഭാര്യ 


75 


1 


ഷാനിമോൾ , കെ . എ . 


മകൾ 


38 


2 


ലിസ് സിൽവി ജോസഫ് 


മകൾ 


51 


2 


പി . എം . നൗഷാദ് 


സഹോദരൻ 


50 


3 


പോൾ ജെ . വടാത്തല 


മകൻ 


49 


3 


47 


പി . എം . സാബു മുഹമ്മദ് 
പരേതയായ ടി ഷീബ സാലി എന്നവരുടെ അനന്തരാവ 
കാശികൾ മേൽ വിവരിച്ച വർ മാത്ര മാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫിസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ 
ണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ 
ആയ അക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


പരേതനായ ടി വി . പി . ജോസഫ് എന്നയാളുടെ അനന്ത 
രാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫിസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ 
ണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ 
ആയ അക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


94 


31st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6787 


On verification of the report of Village Officers , 
Vijayapuram and Puthuppally and the death certificate 
form the concerned authority and other connected 
records , it was revealed that Thomas Ninan of the above 
address Kottayam Taluk , Kottayam District of Kerala 
State , expired on 20-2-2021 and he is survived by the 
following legal heirs . 


( 9 ) 
നമ്പർ ഇ4-366212021 . 

2021 ജൂലൈ 19 . 
കോട്ടയം താലൂക്കിൽ കൂരോപ്പട വില്ലേജിൽ പങ്ങട 
കരയിൽ കോട്ടാറ്റ് വീട്ടിൽ കെ . റ്റി . അരവിന്ദൻ 22-4-2020 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽ ക ണ മെന്നും കാണിച്ച് 
ടിയാന്റെ ഭാര്യ പത്മാവതി , ഇ . റ്റി . ഈ താലൂക്ക് കച്ചേരി 
മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുളളതാണ് . ടി അപേക്ഷ 
കൂരോപ്പട വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി കോട്ടാറ്റ് 
വീട്ടിൽ റ്റി . അ ര വി ന്ദ ൻ 

22 - 4- 2 0 2 0- ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


SCHEDULE 


Name 


SI . 
No. 


Relationship 
with the deceased 


Age 


ക . 


1 


K. Thomas Ninan 


Father 


72 


2 


Wife 


Abiya Thankam Babu 


30 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


1 


55 


2 


35 


മകൾ 
മകൻ 


3 


31 


Hence it is proposed to issue a legal heirship 
certificate accordingly in favour of the above mentioned 
person and that objections if any against the issue of the 
said legal heirship certificate should be filed in person 
before the Tahsildar , Kottayam within 30 days from the 
date of publication of this notice in the Kerala 
Government Gazette . Objections sent by post or filed after 
the stipulated time will not be considered . 
Taluk Office , , 

( ( Sd . ) 
Kottayam . . 

Tahsildar . 


Meenachil Taluk 


അ 

|ാ ത്ത താ 


ആ യ 


പരസ്യം 


പത്മാവതി , ഇ . റ്റി . 

ഭാര്യ 
അഞ്ജു , കെ . എ . 

അനുരാജ് , കെ . എ . 
പരേതനായ ടി കെ . റ്റി . അരവിന്ദൻ എന്ന യാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവ സ ത്തി നക ഈ ആഫി സിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂലം ല്ലാ 

അക്ഷേപ ങ്ങൾ 
പരിഗണനാർഹമല്ല . 

( 10 ) 
നമ്പർ ഇ4-38682021 . 

2021 ജൂലൈ 20 . 
കോട്ടയം താലൂക്കിൽ ഓണംതുരുത്ത് വില്ലേജിൽ നീണ്ടൂർ 
കരയിൽ അമ്പാടി വീട്ടിൽ ശശി , കെ . പി . 18-11-2020 - ൽ മരിച്ചു 
പോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ 
മകൻ അമൽ എസ് . കണ്ണൻ ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ടി അപേക്ഷ ഓണംതുരുത്ത് 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തി വന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി അമ്പാടി വീട്ടിൽ 
ശശി , കെ . പി . 18-11-2020 - ൽ മരിച്ചുപോയതായും അവകാശി 
യായി താഴെ പറയുന്നയാൾ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
പേര് പരേതനുമായുള്ള 

വയസ് 


( 1 ) 


നമ്പർ സി2-11551 / 2020 . 

2021 ജൂലൈ 13 . 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ കുറവിലങ്ങാട് 
വില്ലേജിൽ അനിൽ ഭവനം ( ത ട ത്തിൽ വീട്ടിൽ 
അനിൽ കുമാർ , റ്റി . ആർ . 

എന്ന യാൾ 23 - 1 - 2013 - ൽ 
മരണ മ ട ഞ്ഞിട്ടുള്ള താണ് . വിവിധ 

ആ വ ശ്യ ങ്ങ ൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ കുറവിലങ്ങാട് വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ പരേതന് 
താഴെപ്പറയുന്ന അവകാശികൾ ഉള്ളതായി കാണുന്നു . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


ബം 


1 


വിജി , എം . വി . 


52 


ഭാര്യ 
മകൾ 


2 


ആശാ വിശ്വം 


ബന്ധം 


19 


3 


തങ്കമ്മ 


മാതാവ് 


78 


33 


അമൽ എസ് . കണ്ണൻ 

മകൻ 
പരേതനായ ടി ശശി , കെ . പി . എന്നയാളുടെ അനന്തരാവകാശി 
മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ 
അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ 
പേരിൽ കൊടു ക്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേ പ ര 
ഉള്ള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫിസിൽ 
നേരിട്ട് ഹാജരായി രേഖാ മൂലം ബോധിപ്പിക്കേ ണ്ട താണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ 
അക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

( 11 ) 
No. E4-40742021 . 

20th July 2021 . 
K. Thomas Ninan , Karukappadiyil ( H ) , Jewel 
Appartments Flat No. B / 3 , Vadavathoor P. O. , Kalathipadi , 
686010 Vijayapuram Village in Kottayam Taluk , Kottayam 
District of Kerala State has applied for a legal heirship 
certificate of his named Thomas Ninan . 


ആയ തി നാൽ ടി ആവ ശ്യ ത്തിലേ ക്കുള്ള പരേ തന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ പരാതിയോ ഉള്ള 
പക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവ സത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് രേഖാ മൂലം 
അറിയിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് ശേഷവും തപാൽ 
മാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ സി2-4660 2021 . 

2021 ജൂലൈ 13 . 
കോട്ടയം ജില്ല യിൽ മീനച്ചിൽ താലൂക്കിൽ ളാലം 
വില്ലേ ജിൽ പോണാട് കര യിൽ തോട്ടു വഴി യിൽ വീട്ടിൽ 
റ്റി . കെ . പുരുഷോത്തമൻനായർ എന്നയാൾ 10-6-2021 - ൽ മരണ 
മടഞ്ഞിട്ടുള്ളതാണ് . വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി സമർപ്പിക്ക പ്പെട്ട 


son 


Gaz , No.34 / 202 1 / DTP ( CLR ) . 


95 


Salim A 


Digitally signed by Salim A 
Date : 2021.09.29 13:37:09 
+ 05'30 ' 


